Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


കേGOVERN 


s 


ക്കാർ 


: 


രള സർ 
NMENT OF 


& 


+ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


7th August 2012 
2012 ആഗസ്റ്റ് 7 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol . IVII | 
വാല്യം 57 ) 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


16th Sravana 1934 
1934 ശ്രാവണം 16 


PART III 
Health Services Department 


TENDER NOTICE 


No. A3/3572/2012. 

2nd July 2012 . 
Sealed tenders in the prescribed forms are invited 
for quoting the rate to Computer Model O . P. Ticket, Lab 
Report Format and Bill Form for 1 year from the above 
date of fixing the tender conditions of contract and 
details can be held office during working hours. 

Superscription Tender Number should be specifically 
noted as No . A3/ 3572/ 2012. 

Total Cost _ 3 ,75, 000 . 


Date upto which rates are to be firm — 1 year 
from the date of finalize . 

Address of office from which tender forms are to be 
obtained and whom tenders are to be send 
The Superintendent , Government General Hospital , 
- Kozhikode . 

- കോഴി ക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രി 
കമ്പ്യൂട്ടർവൽക്കരിച്ചതിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ മോഡൽ ഒ. പി . 
ടിക്കറ്റും ലാബ് റിപ്പോർട്ട് ഫോർമാറ്റും ബിൽ ഫോർമാറ്റും പ്രിന്റ് 
ചെയ്തു തരുന്നതിന് താൽപ്പര്യമുള്ളവരിൽനുന്നും മുദ്രവച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . അടങ്കൽ തുക - 3,75,000. 
ഒരു കോപ്പി എത്ര പൈസയ്ക്ക് പ്രിന്റ് ചെയ്യുവാൻ പറ്റുമെന്ന് 
വ്യക്തമായി ടെണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഫോമുകളുടെ 
മാതൃക ഓഫീസിൽനിന്നും ലഭ്യമായിരിക്കും. പേപ്പർ 80 GSM 
ആയിരിക്കണം. മൊത്തം തുകയുടെ 1 % E . M. D . യായി 
ടെണ്ടറിനോടൊപ്പം സൂപ്രണ്ടിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായി 
എടുത്തുവെക്കേണ്ടതാണ്. ടെണ്ടർ ഉറപ്പിച്ചുകഴിഞ്ഞാൽ ടെണ്ടർ 
ലഭിച്ച സ്ഥാപനം ഒരു വർഷത്തേയ്ക്കുള്ള മൊത്തം തുകയുടെ 
5 % മേൽ കാലയളവിലേക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 
നൽകേണ്ടതാണ്. ഫോമുകൾ പ്രിന്റ് ചെയ്തുതരുന്നത് താഴെ 
പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായിരിക്കുന്നതാണ്. ടെണ്ടർ 
പ്രത്യേക കാരണം കൂടാതെ നിരാകരിക്കുവാനോ മാറ്റിവെയ്ക്ക 
വാനോ ഉള്ള പൂർണ്ണ അധികാരം ആശുപത്രി സൂപ്രണ്ടിന് 
ഉണ്ടായിരിക്കുന്നതാണ്. 


EMD - 1 % . 


Price of tender (plus) S . T . cash only/Money Order 
1000 + Tax ( 5 %). 


Last date and time of closing of sale of tender 
forms - 16 -8 - 2012 at 3 p . m . 


Last date and time for receipt of tender - 17 -8 - 2012 , 
3 p. m . 


Date and time for opening of tender — 20 - 8 - 2012 , 
2 p . m . 


7th AUG. 2012 ] 


HEALTH SERVICES DEPARTMENT 


34 


നിബന്ധനകൾ 


നിരക്കിൽ (അക്ഷരത്തിലും അക്കത്തിലും) വിതരണം 
ചെയ്യുവാൻ തയ്യാ റാ ണെന്ന് ടെണ്ടറിൽ വ്യക്ത 
മാക്കിയിരിക്കണം. 


1. ടെണ്ടർ കവറിന് പുറത്ത് ടെണ്ടർ കമ്പ്യൂട്ടർ മോഡൽ 
ഒ. പി. ടിക്കറ്റ്, ലാബ് റിപ്പോർട്ട് ഫോർമാറ്റ്, ബിൽ 
ഫോർമാറ്റ് - ഗവ . ജനറൽ ആശുപത്രി, കോഴിക്കോട്, 
നമ്പർ എ3-3572/ 2012, തീയതി 2-7- 2012 എന്ന് എഴുതിയി 

രിയ്ക്കണം. 
2 . ടെണ്ടർ, സൂപ ണ്ട് , ഗവ . ജന റൽ ആശു പത്രി, 

കോഴിക്കോട് എന്ന വിലാസത്തിൽ അയച്ചിരിക്കണം. 
3. ആശുപത്രി അധികാരികളുടെ നിബന്ധനകൾക്ക് 
വിധേയമായി ഗവ . ജനറൽ ആശുപത്രിയിലേക്ക് 
കമ്പ ട്ടർ മോഡൽ ഒ . പി . ടിക്കറ്റുകളും ലാബ് 
റിപ്പോർട്ട് ഫോർമാറ്റും ബിൽ ഫോർമാറ്റും പ്രിന്റ് 
ചെയ്യുന്നതിന് ഒരു വർഷത്തേക്ക് ഒരു കോപ്പിക്ക്.....എന്ന 


4 . ടെണ്ടർ കാലാവധി ടെണ്ടർ ഉറപ്പിച്ച തീയതി മുതൽ 

ഒരു വർഷത്തേക്കായിരിക്കും. 
5. ടെണ്ടർ 17 - 8-2012 - ന് 3 മണി വരെ സ്വീകരിക്കുന്നതായി 

രിക്കും. കൂടാതെ ടെണ്ടർ വിൽക്കുന്ന അ വ സാ ന 

തീയതി 16 - 8- 2012 - ന് 3 മണി ആകുന്നു . 
- 6. ടെണ്ടർ 20 - 8- 2012, 2 മണിക്ക് തുറക്കുന്നതായിരിക്കും. 


Govt. General Hospital, 
| Kozhikode . 


( Sd.) 
| Superintendent. 


